Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


VGOVERIZATION 


- 


--- 


VMENT OF 
न्यात अपर 


- 


- 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


10th August 2010 

2010 ആഗസ്റ്റ് 10 
19th Sravana 1932 
1932 ശ്രാവണം 19 


) 32 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Co- operative Department 


REGISTRATION CERTIFICATE 


No. C -3625/2009. 

| 21st April 2010 . 
I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act 1969 (Act 21 of 1969 ) that the 
following Society , the particulars which is furnished in 
the categorical statement is registered by me today as a 
Co -operative Society under the said act on the basis of 
limited liability and that the bye- laws of the 
undermentioned society is also hereby registered under 
the said section . 

Categorical Statement 


5 . Area of operation - Pathanapuram , Kottarakkara, 

Kollam Taluks of Kollam District. 
6. Main Objects — For creating employment to the 

members of the society. 
7. Type - Labour Contract Societies Rule 15 (9 ) of 

- Kerala Co- operative Societies Act 1969 
8. Authorised Share Capital - Rs. 11, 00,000 (Rupees 

Eleven Lakh only ). 
- 9 . Maximum Borrowing Power - 20 times of paid up 

Share Capital and Reserve Fund . 


Office of the Joint 
Registrar of Co -operative 
Societies ( General), Kollam. 


( Sd .) 
Joint Registrar 

(General). 


1 . Name and Number of Society - Punnala 

Pothumaramath Labour Contract Co - operative 
Society Ltd. Q . 1498 . 

Date of Registration — 21-4 -2010 . 
3 . Address - Punnala Pothumaramath Labour Contract 

Co -operative Society Ltd . Q . 1498 , Pathanapuram P . O ., 

Kollam . 
4. Liability - Limited . 


ക്ലെയിം നോട്ടീസ് 
നമ്പർ 446/ 09. 

| 2010 മാർച്ച് 25 . 
കോട്ടയം സഹ ക ര ണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
- അവർകളുടെ 21- 1-2008 - ലെ എ . ഇ . ൽ. 1873/ 02 നമ്പർ ഉത്തരവ് 
പ്രകാരം കെ . 386 -ാം നമ്പർ കോട്ടയം ജില്ലാ പട്ടികജാതി 
തൊഴിൽ സഹകരണസംഘം ( ക്ലിപ്തം) - ന്റെ പ്രവർത്തനം 
നിർത്തൽ ചെയ്ത് കുറിച്ചി യൂണിറ്റ് ഇൻസ്പെക്ടറെ 


10th AUG 2010 ] 


CO -OPERATIVE DEPARTMENT 


190 


6 . Main Object - Welfare of Members. 
- 7. Type of Society - Rule 15, 11 (1 ) 

(Miscellaneous Society - Social Welfare Society ) 


ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതാകുന്നു . ടി സംഘത്തിൽ 
നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക കിട്ടാനുണ്ടെങ്കിൽ 
ആ വിവരം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 
രണ്ട്മാസത്തിനകം ലിക്വിഡേറ്ററായ എന്നെ നേരിട്ടോ ചുമതല 
പ്പെട്ട ഏജന്റ് മുഖാന്തിരമോ അറിയിക്കേണ്ടതും സംഘത്തി 
ലേക്ക് അടയ്ക്കുവാനുള്ള തുകകൾ അടച്ചു തീർക്കണമെന്നുള്ള 
വിവരം ഇതി നാൽ പൊതു ജ ന ങ്ങ ളെയും സംഘ വു മായി 
ബന്ധപ്പെട്ടു പ്രവർത്തിച്ചിട്ടുള്ളവരെയും സംഘാംഗങ്ങളെയും 
അറിയിച്ചുകൊള്ളുന്നു . 

(ഒപ്പ്) 
അസിസ്റ്റന്റ് 

- ലിക്വിഡേറ്റർ, 
രജിസ്ട്രാർ (ജനറൽ) കുറിച്ചി യൂണിറ്റ് ഇൻസ്പെക്ടർ, 
ആഫീസ്, 

- സഹകരണസംഘം അസിസ്റ്റന്റ് 
ചങ്ങനാശ്ശേരി. 

രജിസ്ട്രാർ ( ജനറൽ). 


8 . Authorised Share Capital -Rs. 40, 00 ,000 (Rupees 

Forty Lakh only ). 
9 . Maximum Borrowing Power — (Paid up Share 

Capital Plus Reserve Fund ) x 100 


| ( 2) 


No . 0 -72 /2010 . 

22nd April 2010. 
1. Name and Number of the Society — Thrissur Private 

Medical Technicians Co- operative Society Ltd . 
R . 1282. 


REGISTRATION CERTIFICATE 


I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act 1969 (Act 21 of 1969) that the 
following Societies, the particulars which are furnished in 
the categorical statements are registered by me today as a 
Co- operative Societies under the said Act on the basis of 
limited liability and that the bye- laws of the 
undermentioned societies are also hereby registered under 
the said section . 


2. Date of Registration - 22 -4- 2010. 
3. Address — Thrissur Private Medical Technicians 

Co -operative Society Ltd . R . 1282 , Olikkara, P. O ., 

Pullazhi, Thrissur. 
4. Liability - Limited. 
5. Area of operation — Thrissur Revenue District 

( Except Eriyad and Vettilapara Villages ). 
6 . Main Object - Welfare of Members. 
7. Type of Society — “ Employees Credit Society 

IA ( 3 ) ( b ) 
8. Authorised Share Capital - Rs. 20 ,20,000 ( Rupees 

Twenty lakh twenty thousand only ) 
9. Maximum Borrowing Power — 150 times of paid up 

Share Capital and Reserve Fund ( Paid up Share 
Capital Plus Reserve Fund ) x 150 


Categorical Statements 


No . 0 -1558/ 2009 (3 ) 

| 5th April 2010. 
- 1. Name and Number of the Society _ Panjal 

Janakeeya Sahakarana Sangam Ltd . R . 1281, Panjal. 
2 . Date of Registration — 5 -4 -2010 . 
3. Address — Panjal Janakeeya Sahakarana Sangam 

Ltd. R . 1281, Panjal, Wadakkanchery . 
4. Liability - Limited . 
5. Area of operation - Panjal , Killimangalam and 

Painkulam Villages in Talappilly Taluk , Thrissur 
District. 


Office of the Joint 

( Sd.) 
Registrar of Co-operative Joint Registrar of 
- Societies ( General), Co - operative Societies ( General) 
Thrissur. 

(In - charge). 


പാലക്കാട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ നടപടിക്രമം 
നമ്പർ 85 2 / 10 / എ . ഇ . എൽ. 

2010 മേയ് 19 . 


പരാമർശം: (1) പാലക്കാട് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 1451/ 09 എം . എ .എൽ. 

നമ്പർ കത്ത്. 


(2) ഈ ആഫീസിലെ 6 - 3 - 2010 - ലെ ഇതേ നമ്പർ കത്ത്. 


പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസ് സ്റ്റാഫ് സഹകരണ ക്യാന്റീൻ ക്ളിപ്തം നമ്പർ പി 956 - ന് സ്വന്തമായി കെട്ടിടം 
ഇല്ല എന്നും സംഘം ക്യാന്റീൻ നടത്തിക്കൊണ്ടിരുന്നത് റെയിൽവേ വക കെട്ടിടത്തിലാണ് എന്നും ടി സംഘത്തിന്റെ ഭരണസമിതി 
10 - 6- 2009 - ന് രാജിവച്ചിട്ടുണ്ട്എന്നും അതിനുശേഷം സംഘത്തിൽ ഭരണസമിതി ഇല്ല എന്നും സംഘത്തിന്റെ ക്യാന്റീൻ ജീവനക്കാർ 
സ്വമേധയാ പിരിഞ്ഞുപോയിട്ടുള്ളതും അവരുടെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളതാണ് എന്നും സംഘത്തിന്റെ പ്രവർത്തനം സ്തംഭിച്ച 
അവസ്ഥയിലാണെന്നും സംഘം വക ക്യാന്റീൻ നിർത്തലാക്കിയ സാഹചര്യത്തിൽ പ്രസ്തുത കെട്ടിടത്തിൽ റെയിൽവേ സ്വകാര്യ 


10th AUG 2010] 


CO -OPERATIVE DEPARTMENT 


191 


സ്ഥാപനത്തിന് ക്യാന്റീൻ നടത്തുന്നതിന് അനുവാദം നൽകിയിരിക്കുന്നുവെന്നും സംഘത്തിന്റെ പൊതുയോഗം വിളിച്ചപ്പോൾ 
18 മെമ്പർമാർ മാത്രമേ ഹാജരായിരുന്നുള്ളുവെന്നും ആയതിനാൽ സംഘത്തെ പുനരുദ്ധരിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും കാണു 
ന്നില്ല എന്നും അതിനാൽ ടി സംഘത്തെ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിക്കാവുന്നതാണ് എന്നും പരാമർശം ( 1) 
പ്രകാരം പാലക്കാട് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. 


| പ്രസ്തുത സംഘത്തെ ലിക്വിഡേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായം അറിയിക്കുന്നതിനാവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് 
ജില്ലാ സഹകരണ ബാങ്കിനും പാലക്കാട് സർക്കിൾ സഹകരണ യൂണിയനും പരാമർശം (2) പ്രകാരം കത്തെഴുതിയിരുന്നു . എന്നാൽ 
യാതൊരു അഭിപ്രായവും നാളിതുവരെ ലഭിക്കുകയുണ്ടായിട്ടില്ല . തികച്ചും പ്രവർത്തനരഹിതമായ പ്രസ്തുത സംഘത്ത 
പുനരുദ്ധരീകരിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും ഇല്ലെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതിനാൽ താഴെ പരാമർശിക്കുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസ് സ്റ്റാഫ് സഹകരണ കാന്റീൻ ക്ളിപ്തം നമ്പർ പി 956 - ന്റെ പ്രവർത്തനം 
കേരള സഹകരണ സംഘം നിയമത്തിലെ 71(2) ബി വകുപ്പിനനുസൃതമായി നിറുത്തൽ ചെയ്തുകൊണ്ടും പ്രസ്തുത സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി പാലക്കാട് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ഓഫീസിലെ മലമ്പുഴ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
കേരള സഹകരണ സംഘം നിയമത്തിലെ 72 -ാം വകുപ്പിനനുസൃതമായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്റർ ഉടൻ തന്നെ സംഘം റിക്കാർഡു ക ളു ടെയും, ആസ്തികളുടെയും ചാർജ്ജ്ഏറ്റെടു ക്കേ ണ്ട തും , അപ്പീൽ 
കാലാവധിയായ 60 ദിവസത്തിനുശേഷം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ലിക്വിഡേറ്റർ ചർജ്ജ് എടുത്ത 
തീയതിയിലെ കടധനപട്ടിക , ചർജ്ജ് എടുത്ത തീയതിയിലെ ആസ്തികളുടെയും റിക്കാർഡുകളുടെയും പട്ടിക , ചർജ്ജ് എടുത്ത 
തീയതി എന്നിവ യഥാസമയം ഈ ആഫീസിലേക്ക് സമർപ്പിക്കേണ്ടതാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
പാലക്കാട്. 


( ഒപ്പ്) 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


കോഴിക്കോട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ സി . എസ് . / 7343 / 2009 . 


2010 മേയ് 19 . 


- സൂചന: - കൊയിലാണ്ടി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 30 - 11 - 2009 - ലെ 279 / 2009 / പി . നമ്പർ കത്ത്. 


- 22- 9-1994- ൽ രജിസ്റ്റർ ചെയ്യുകയും 15 - 10 - 94- ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഉള്ള്യരി അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് 
ആന്റ് പ്രോസസിംഗ് കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റി 2004- ന് ശേഷം സംഘം ബൈലോയിൽ പ്രതിപാദിച്ച ലക്ഷ്യങ്ങൾ നിറവേറ്റാ 
നാവാതെ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. സംഘം തുടർന്ന് പ്രവർത്തിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും ഇല്ലെന്ന് 
അസിസ്റ്റന്റ് രജിസ്ട്രാർ സൂചന ( 1) പ്രകാരം റിപ്പോർട്ട് ചെയ്തിരിക്കു ന്നു . പ്രവർത്തനസാദ്ധ്യതയില്ലെന്ന് ബോദ്ധ്യപ്പെട്ട 
സാഹചര്യത്തിൽ താഴെ കാണിക്കും പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


22 - 9 - 1994 - ൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 15 - 10 - 1994 - ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത നമ്പർ ഡി . 2628 ഉള്ള്യരി 
അഗ്രിക്കൾച്ചറൽ മാർക്കറ്റിംഗ് ആന്റ് പ്രോസസിംഗ് കോ : ഓപ് സൊസൈറ്റി 22 -11 - 2004- ന് ശേഷം പ്രവർത്തനരഹിതമായതിനാലും 
സംഘം ബൈലോയിൽ പ്രതിപാദിച്ച ഉദ്ദേശ്യലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് മേലിൽ യാതൊരു സാദ്ധ്യതയും സാഹചര്യവും ഇല്ലെന്ന് 
കണ്ടതിനാലും കേരള സഹകരണ നിയമം വകുപ്പ് 71(1) പ്രകാരം സമാപ്തീകരിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


-- കൊയിലാണ്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ബാലുശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി 72 (1) പ്രകാരം നിയമിച്ച് ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത് വിവരം അറിയിക്കേണ്ടതും അപ്പീൽ 
കാലാവധിയായ 60 ദിവസത്തിന് ശേഷം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ചുമതലയേറ്റ തീയതിയിലെ 
സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യത പട്ടിക തയ്യാറാക്കി സമർപ്പിക്കേണ്ടതും ലിക്വിഡേഷൻ നടപടികളിലെ പുരോഗതി യഥാവിധി 
അറിയിക്കേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


10th AUG. 2010 ] 


CO -OPERATIVE DEPARTMENT 


192 


-- സഹക രണ സംഘം 


ടെ 


നട 


മം 


ന 


- കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 

(1) 


നമ്പർ 2306 / 2010 / എ ഇ എൽ. 


2 010 


മേയ് 14 , 


- സൂചന: - അസിസ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ), തളിപ്പറമ്പിന്റെ 22 - 3 - 2010 - ലെ 25| 2010 | എ നമ്പർ കത്തും 

പരിശോധനാറിപ്പോർട്ടും. 
ക്ളിപ്തം നമ്പർ സി 1546 വാനില ഗ്രേവേഴ്സ് മാർക്കറ്റിംഗ് ആന്റ് പ്രോസസിങ്ങ് സഹകരണസംഘത്തിന്റെ പ്രവർത്തനം 
സംബന്ധിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തളിപ്പറമ്പ് 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റൽ), ആഫീസിലെ എ ആന്റ് ഇ ഇൻസ്പെക്ടർ IV - നെ നിയമിച്ചു കൊണ്ട് ഉത്തരവ് 
പുറപ്പെടുവിച്ചിരുന്നു . 

- സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത പരിശോധനാറിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും 18 -4-2001 - ൽ രജിസ്റ്റർ ചെയ്യുകയും 20-4- 2001- ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത 
സംഘത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി സംഘം നിയമാവലിയിൽ അനുശാസിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രവർത്തനവും 
നടത്തുന്നില്ലെന്നും സംഘം പ്രവർത്തനംമുന്നോട്ടുകൊണ്ടുപോകാൻ ഭരണസമിതി അംഗങ്ങൾക്ക് താൽപര്യമില്ലെന്നും സംഘം 
പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാദ്ധ്യതയുമില്ലെന്നും ബോദ്ധ്യപ്പെടുന്നു . മേൽ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


ക്ളിപ്തം നമ്പർ സി 1546 വാനില ഗേവേഴ്സസ് മാർക്കറ്റിംഗ് ആന്റ് പ്രോസസിങ്ങ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
തളിപ്പറമ്പ കാര്യാലയത്തിലെ ആലക്കോട് യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 


നമ്പർ 28 05 / 2 010 / എ ഇ എൽ. 


2010 മേയ് 14 . 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പിന്റെ 20 - 4 - 2010 - ലെ 79/ 2010 / എ നമ്പർ കത്തും, 66 വകുപ്പ് 

പരിശോധനാറിപ്പോർട്ടും. 


ക്ളിപ്തം നമ്പർ സി 1311 , പയ്യന്നൂർ ബ്ലോക്ക് ഹൗസ് കൺസ്ട്രക്ഷൻ സഹകരണസംഘത്തിന്റെ പ്രവർത്തനം ഇപ്പോഴത്തെ 
സ്ഥിതി എന്നിവ സംബന്ധിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 
തളിപ്പറമ്പ് സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ, ടി ആഫീസിലെ എ ആന്റ് ഇ ഇൻസ്പെക്ടർ I- നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് 
ഉത്തരവായിരുന്നു . 

സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ പ്രസ്തുത പരിശോധനാറിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

-- റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും 22 -9 - 1992 - ന് രജിസ്റ്റർ ചെയ്ത് 10 - 11-1992 - ൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള സംഘത്തിൽ 
10 - 3 - 1999 - ന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സമിതി നിലവിലില്ലെന്നും സംഘം നിയമാവലിയിൽ അനുശാസിക്കുന്ന 
ഉദ്ദേശ്യലക്ഷ്യങ്ങൾക്കനുസൃതമായ യാതൊരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘം തീർത്തും പ്രവർത്തനരഹിതമാണെന്നും, 
സംഘം പുനരജ്ജീവിപ്പിക്കുന്നതിന് അംഗങ്ങൾക്ക് താൽപര്യമില്ലെന്നും സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാദ്ധ്യതയുമില്ലെന്നും 
ഉത്തമബോധ്യം വന്നിരിക്കുന്നു. മേൽ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


ക്ളിപ്തം നമ്പർ സി 1311, പയ്യന്നൂർ ബ്ലോക്ക് ഹൗസ് കൺസ്ട്രക്ഷൻ സഹകരണസംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 71(1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
തളിപ്പറമ്പ് കാര്യാലയത്തിലെ പയ്യന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


10th AUG 2010 ] 


CO -OPERATIVE DEPARTMENT 


193 


നമ്പർ 3022 / 2010 / എ . ഇ .എൽ. 


2010 മേയ് 14. 


സൂചന - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) തളിപ്പറമ്പിന്റെ 29-4- 2010 - ലെ 82/2010 / എ നമ്പർ കത്തും പരിശോധനാ റിപ്പോർട്ടും. 


ക്ളിപ്തം നമ്പർ സി 1303 ആയി രജിസ്റ്റർ ചെയ്ത പെരിങ്ങോം കൺസ്യൂമർ കോ -ഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ പ്രവർത്തനം, 
ഇപ്പോഴത്തെ സ്ഥിതി എന്നിവ സംബന്ധിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 
തളിപ്പറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ പെരിങ്ങോം യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ച് ഉത്തരവായിരുന്നു . 


സൂചന വഴി അസിസ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ പ്രസ്തുത പരിശോധനാ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും 16 - 9- 1992 - ൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച സംഘത്തിന്റെ പ്രവർത്തനം 
പൂർണ്ണമായും പ്രവർത്തനരഹിതമാണെന്നും സംഘം ഇതിന് മുൻപ് ലിക്വിഡേഷനിലായിരുന്നുവെന്നും പിന്നീട് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട 
താണെന്നും നിലവിൽ സ്റ്റോറിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാദ്ധ്യതയുമില്ലെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന 
സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


ക്ളിപ്തം നമ്പർ സി 1303 ആയി രജിസ്റ്റർ ചെയ്ത പെരിങ്ങോം കൺസ്യൂമർ കോ -ഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ്72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), 
തളിപ്പറമ്പ് കാര്യാലയത്തിലെ പെരിങ്ങോം യൂണിററ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ 3248 / 09 / എ . ഇ .എൽ./ കെ . ഡിസ്. 


2010 ജൂൺ 7. 


സൂചന: - (1) ഈ ആഫീസിലെ 28 - 5 - 2009 - ലെ 3248 / 09 / എ . ഇ .എൽ. നമ്പരായുള്ള നടപടിക്രമം. 


- (2) സംഘം ലിക്വിഡേറ്ററുടെ 1186 /09 / ഇ നമ്പരായുള്ള 28 -5 -2010- ലെ നടപടിക്രമം. 


ക്ളിപ്തം നമ്പർ സി 1253 ആയി രജിസ്റ്റർ ചെയ്ത മാട്ടൂൽ കൺസ മർ സഹകരണ സംഘം പ്രവർത്ത ന 
രഹിതമായതിനാൽ സൂചന (1) ഉത്തരവുവഴി സംഘത്തിനെ സമാപ്തീകരിക്കുന്നതിന് കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
കാര്യാലയത്തിലെ എടക്കാട് യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . തുടർന്ന്. ലിക്വിഡേറ്റർ 30 - 6- 2009 - ന് 
ചാർജ്ജടുക്കുകയും സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു . 


- സൂചന (2) വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയായതായും സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവാകണമെന്നും ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ എ . ഇ .എൽ. 
ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. സംഘത്തിന്റെ പേരിൽ ആസ്തിബാദ്ധ്യതകൾ യാതൊന്നും നിലനിൽപ്പില്ല . സമാപ്തീകരണം 
പൂർത്തിയായിട്ടുണ്ട്. 


- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാ ര മ പ യോ ഗിച്ച് നമ്പർ സി 1253 ആയി രജിസറ്റർ ചെയ്ത മാട്ടൂൽ കൺസ മർ സഹകരണ സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘം ലിക്വിഡേറ്റർ കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷക്കാലം സംഘത്തിന്റെ രേഖകളും 
റിക്കാർഡുകളും സൂക്ഷിക്കേ ണ്ടതും ടി കാലാവധിക്കു ശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേ യ മായി ആയ വ 
നശിപ്പിക്കാവുന്നതുമാണ്. 


10th Aug . 2010 ] 


CO -OPERATIVE DEPARTMENT 


194 


Copy of the Proceedings of the Liquidator, Mattul Consumer Co -operative Store Ltd . No. C . 1253 


No. 1186 / 2009/ E . 


26th May 2010 . 


Ref:— Proceedings No . 3248/09/AEL . dated 28 -5 -2009 of the Joint Registrar of Co -operative Societies (General), 

Kannur . 
As per the reference cited above , the affairs of the Mattul Consumer Co -operative Store 
Ltd . No. C . 1253 has been ordered to wind up and the Unit Inspector, Edakkad has been appointed as the Liquidator. 
The Liquidator took charge of the assets and records of the Society on 30 -6 -2009 . The Balance Sheet of the Society as 
on the date of taking charge of the Liquidator was as follows. 


Amount 


Liabilities 


Amount 

Rs. 


Assets 


Rs. 


Suspense Liability 


100 . 00 


Share in CDC Bank 


100. 00 


Total 


100.00 


Total 


100 .00 


Statutory notice inviting claims against the Society was duly published and no claims were received by the 
Liquidator. 

The Liquidator has collected all the realizable assets and made payments of the dischargeable liabilities. Since the 
correct address and whereabouts of the members of the Society are unknown, books of account of the Society could not 
be traced out and suspense liability amount could not be refund. The receipts and disbursement during period of 
liquidation was as follows : 


Amount 


Amount 


Receipts 


Disbursement 


Rs. 


Rs. 


Share with KDCB 


100 .00 


15 .00 
5 .00 


Liquidation Charge 
Common Liquidation Fund 
Common Liquidation Fund 
with KDCB , Kannur 


80 .00 


Total 


100 .00 


Total 


100 .00 


Liquidation charge as well as Common Liquidation Fund has been levied vide Circular No. 43 /2003. Sanction has 
been accorded from the Joint Registrar of Co -operative Societies (General ), Kannur for the forfeiture of the 
undischargeable liabilities Rs. 100 (Share ) and to donate balance amount Rs . 80 to the Common Liquidation Fund. The 
Liquidation accounts have been audited by the AEL Auditor, O /o the Joint Registrar, Kannur. Final General Body was 
convened on 24 - 3 -2010 . But nobody was present. 

In this circumstances, the final windingup of the Mattul Consumer Co - operative Store 
Ltd . No. C . 1253 has been finalised as per Section 73 of Kerala Co -operative Societies Act and I hereby recommended 
for the cancellation of the Registration of the Mattul Consumer Co -operative Store Ltd . No . C . 1253 under Sec. 74 of the 
Kerala Co- operative Societies Act. 


MMID 4468 /03 /29 .2 . 2008./OD . Wim . 


2010 Zond 8. 


M2M 


(1) MY BO Inboei 22 - 2- 2007 -bei 4468 /03 / 2402408 mmid 200001. 
(2) morelo elsjcwgojos 613 /07 / 011.COO . MM000233 31- 5 - 2010 - bei MSOSIADO. 


ക്ളിപ്തം നമ്പർ സി 860 ആയി രജിസ്റ്റർ ചെയ്ത കുറ്റൂർ കൺസ്യൂമർ കോ -ഓപ്പറേറ്റീവ് സ്റ്റോർ പ്രവർത്തനരഹിതമായ 
തിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71( 1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും 
തളിപ്പറമ്പ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ പെരിങ്ങോം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന്, ലിക്വിഡേറ്റർ 4- 12- 2007 - ന് ചാർജ്ജടുക്കുകയും സംഘത്തിന്റെ സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു . 


10th AUG. 2010 ] 


CO - OPERATIVE DEPARTMENT 


195 


മേൽ സൂചന ( 2) നടപടിക്രമംവഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണനിയമം വകുപ്പ് 73 പ്രകാരം 
പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘ ത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 

മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണനിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി . 860 ആയി രജിസ്റ്റർ ചെയ്ത കുറ്റൂർ കൺസ്യൂമർ കോ -ഓപ്പറേറ്റീവ് സ്റ്റോഴ്സിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷക്കാലം 
സുരക്ഷിതമായി സൂക്ഷിക്കേ ണ്ടതാണ്. ടി കാലാവധിക്കു ശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയ മായി ആയവ 
നശിപ്പിക്കാവുന്നതാണ്. 


Copy of the Proceedings of the Liquidator, No. C . 860 , Kuttoor Consumer Co -operative Stores Limited 


No. 613/07/P.R . 


31st May 2010. 


Ref:- (1 ) Proceedings No. 4468 /2003/AEL dated 22 -2 - 2007 of Joint Registrar (General ), Kannur. 

(2) Proceedings No. 4468 /2003/ AEL /K .dis . dated 19-5 - 2010 of Joint Registrar (General), Kannur. 


As per the reference ( 1 ) above , the affairs of the Kuttoor Consumer Co - operative Stores 
Ltd . No. C . 860 have been ordered to be wind up and the Unit Inspector, Peringome has been appointed as the Liquidator. 

The Liquidator took charge of the available assets and records of the society on 4 - 12 - 2007. The balance sheet of the society 
as on the date of taking charge of the Liquidator is as follows : 


Amount 


Liabilities 


Amount 

Rs. 


Assets 


Rs. 


36325.00 


5973 . 30 


Share Capital 
Trade deposit 
KDCB Loan 


Deposit at Bank 
Govt . Security 


25000. 00 
64877. 00 


200. 00 
3700.00 


Share in other 
Societies 


1404. 57 


1407.57 


Reserve fund 
(deposited ) 


Reserve fund 
deposit 


Furniture 


15910. 21 


61773.49 
1795. 89 
3000.00 


Stocks deficit 


13427 . 31 


Suspense Asset 


132982 .28 


Funds Reserves 
Interest Payable 
Security Deposit 
Estt. & Contingency 
Suspense Liability 
Undistributed profit 


6513.50 


Net Loss 


180575. 53 


132738.24 


7805.01 


Audit fees 


4132.00 


Penal Interest on Govt. Share 


8808. 00 


Total 


354173.20 


Total 


354173.20 


10th Aug . 2010 ] 


CO -OPERATIVE DEPARTMENT 


196 


Statutory notice inviting claims against the Society was duly published and no claim was received to the 
Liquidator. The Liquidator has collected all assets and made payments of the dischargeable liabilities . 
The receipts and disbursements pertaining to the society is as follows : 


Receipts 


Disbursement 


Amount 

Rs. 


Amount 

Rs. 


12200 .00 


3106 . 18 

73 .70 
2809.42 
1404. 57 


Deposit at SB A / C 
Deposit SB A /C 
Deposit SB 
Deposit SB 
Deposit SB 


12200 .00 
3106 .18 

73.70 
2809.42 
1404.57 


674.00 

100 .00 
17013.00 

3200 .00 
20800 .00 


Deposit SB 
Deposit 
Collection charge 
Common Liquidation Fund 
Penal Interest on Govt. Share 


674 .00 
82 .00 
18 .00 


1013 . 00 
8808. 00 


Sale of furniture 
SB A / c 212 
Current A / c 1 
SB A / c No. 36 
Reserve Fund 
( withdrawn) 
Interest received 
KDWCS Share 
Withdrawal from SB A /c 
Wiithdrawal from SB A /C 
Receipt from Common 
Liquidation fund 
Interest received 
Withdrawal of 
KDCB share 
Liabilities forfeited 
Govt. Security 
Share in other Societies 
Deficit stock 
Suspense asset 
Net Loss 
Furniture 


355. 00 
3500 . 00 


Audit fees 
Liquidation charges 


4132 .00 
3040 .00 


312328 .63 

200 . 00 

100 . 00 
13427.31 
132982 . 28 
161416 .96 

3710 .21 


Govt. Share 
Stationery 
Deposit SB 
KDCB Loan 
Assets written off 
Share capital 
Trade deposit 
KDCB Loan 
Funds, Reserves 
Interest Payable 
Security deposit 
Estt. & Contingency 
Suspense liability 
Undistributed profit 


24000 .00 

20 .00 
355 . 00 
3500 .00 
311836 .76 

12325 .00 
25000.00 
61377.00 
61773.99 
1795 .89 
3000 .00 
6513.50 
132738 .24 

7805.01 


Total 


689401.26 


Total 


689401.26 


The final general body meeting of the members was convened on 28- 4 - 2010 at the conference hall of the Circle 
Co -operative Union , Taliparamba, but nobody was present for the meeting. As per the records share capital amounted to 
Rs. 12325 has to be refunded to the members , but members are unknown and no claim was received so far. 


The liquidator has remitted Government share capital Rs. 24 ,000 penal interest on Government share Rs. 8,808 and Audit 
fees Rs. 4,132. Liquidator has request to the Joint Registrar (General), Kannur for permission to write off the unrealizible assets 
and forfeit the undischargable liabilities and also to transfer the surplus fund to the Common Liquidation Fund of Assistant 
Registrar (General), Taliparamba. Permission was obtained from Joint Registrar (General) Kannur as per Ref . (2 ) cited above, 
for transferring the surplus fund Rs. 49187 to Common Liquidation Fund and also permitted to forfeit the following liabilities 
and write off the Assets. 


10th AUG. 2010] 


CO -OPERATIVE DEPARTMENT 


197 


Liabilities Forfeited 


Assets Written off 


Amount 


Amount 

Rs. 


Rs. 


Share Capital 
Trade deposit 
KDCB loan 
Funds , Reserves 
Interest Payable 
Security deposit 
Estt. & Contingency 
Suspense liability 
Undistributed Profit 


12 ,325.00 
25, 000 .00 
61,377.00 
61, 773. 99 
1 , 795 . 89 
3,000.00 
6 ,513. 50 
1,32, 738.24 

7,805. 01 


Government security 
Share in other society 
Stock deficit 
Suspense Asset 
Net Loss 
Furniture 


200. 00 

100 .00 
13,427.31 
1, 32, 982 .28 
1, 61 , 416.96 

3,710 .21 


Total 


3 ,11 , 836.76 


Total 


3,12 ,328. 63 


Liquidation charges have been remitted as per rules liquidation accounts have been audited by AEL 
Auditor of Joint Registrar (General) Office, Kannur. Under these circumstances, the following order is issued . 


ORDER 


The affairs of the No. C . 860 Kuttoor Consumer Co -operative store are finally wound up under Section 73 of the Kerala 
Co -operative Societies Act 21 of 1969 and registraion of the Society is recommended for cancellation under Section 
74 of the Said Act. 


നമ്പർ 2007/ 09/ എ . ഇ .എൽ. കെ . ഡിസ്. 


2010 ജൂൺ 9. 


സൂചന: - 1. ഈ ആഫീസിലെ 26-3 - 2009 - ലെ 2007/ 09/ എഇഎൽ നമ്പർ ഉത്തരവ്. 


| 2 . സംഘം ലിക്വിഡേറ്ററുടെ 701/ 09/ പി. നമ്പരായുള്ള 24 - 5 - 2010 - ലെ നടപടിക്രമം. 


ക്ലിപ്തം നമ്പർ സി 1136 ആയി രജിസ്ട്രർ ചെയ്ത വിള യാ ങ്കോട് കൺസ മർ സഹകരണ സംഘം പ്രവർത്തന 
രഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) ( ബി) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും 
കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ പാപ്പിനിശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 
ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 26- 8- 2009 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


-- മേൽ സൂചന ( 2) നടപടിക്രമംവഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ഓഫീസിലെ എ എൽ ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി 1136 ആയി രജിസ്റർ ചെയ്ത വിളയാങ്കോട് സഹകരണ കൺസ്യൂമർ സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


- സംഘ ത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതുമാണ്. 


10th AUG 2010 ] 


CO -OPERATIVE DEPARTMENT 


198 


ക്ലിപ്തം നമ്പർ സി 1136 -ാം നമ്പർ വിളയാങ്കോട് സഹകരണ കൺസ്യൂമർ സ്റ്റോർ ലിക്വിഡേറ്ററുടെ 

നടപടികത്തിന്റെ പകർപ്പ് 
നമ്പർ 701/ 09 / പി. 

2010 മേയ് 24. 
സൂചന - 1, ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 26 -3-2009- ലെ 2007 / 09/ എ . ഇ . എൽ. നമ്പർ ഉത്തരവ്. 

2. ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ 14 - 5- 2010 - ലെ 2007 / 09 / എ . ഇ . എൽ. നമ്പർ ഉത്തരവ്. 
3. ഈ ആഫീസിലെ 4 - 5- 2010 - ലെ ഇതേ നമ്പർ കത്ത്. 
4 . ലിക്വിഡേറ്ററുടെ 27 - 4- 2010 - ലെ 2 -ാം നമ്പർ തീരുമാനം. 


വിളയാങ്കോട് സഹകരണ കൺസ്യൂമർ സംഘം ക്ലിപ്തം നമ്പർ സി 1136 - ന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് 
പാപ്പിനിശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി മേൽ സൂചന (1) പ്രകാരം നിയമിച്ച് ഉത്തരവായിട്ടുണ്ട്. സംഘത്തിന്റെ 
റിക്കാർഡുകൾ ഒന്നുംതന്നെ ലഭ്യമല്ലാത്തതിനാൽ 26- 8- 2009 - ന് ലിക്വിഡേറ്റർ സ്വമേധയാ ചാർജ്ജടുക്കുകയുണ്ടായി. സംഘത്തിന്റെ 
റിക്കാർഡുകളോ ആസ്തികളോ ലഭ്യമല്ലാത്തതിനാൽ തന്നെ ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിൽ ആസ്തികളോ ബാദ്ധ്യതകളോ 
തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല . തുടർന്ന് സംഘത്തിനെതിരെയും അനുകൂലവുമുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് സമയം 
അനുവദിച്ചുകൊണ്ടുള്ള ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിച്ചുവെങ്കിലും ആരിൽനിന്നും നാളിതുവരെയായി ക്ലെയിം ലഭിച്ചിട്ടില്ല . പിന്നീട് 
ലിക്വിഡേറ്ററുടെ അന്വേഷണത്തിൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ സംഘത്തിന്റെ പേരിൽ 100 രൂപയുടെ ഓഹരി ഉളളതായി 
കണ്ടെത്തുകയും ആയത് പിൻവലിക്കുകയും ചെയ്തു . സംഘത്തിന്റെ റിക്കാർഡുകൾ കണ്ടെത്തുന്നതിനുള്ള ലിക്വിഡേറ്ററുടെ ശ്രമ 
ങ്ങളെല്ലാം വിഫലമായതിനെ തുടർന്ന് സംഘത്തിന്റെ ആസ്തികൾകണ്ടെത്താൻ ലിക്വിഡേറ്റർക്ക് സാധിച്ചിട്ടില്ലെങ്കിലും സംഘം രജി 
സ്റ്റർ ചെയ്തു പ്രഥമ പൊതുയോഗം ചേർന്നതല്ലാതെ വ്യാപാര പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും ആയതിനാൽ സംഘത്തിന്റെ 
ആഡിറ്റ് നടത്തിയിട്ടില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആസ്തിയിനത്തിൽ കണ്ണൂർ ജില്ലാ സഹകരണ 
ബാങ്കിൽ നിന്നും ലഭിച്ച 100 രൂപയിൽ നിന്നും ബാദ്ധ്യതകളൊന്നും തന്നെ കൊടുത്തു തീർക്കാനില്ലാത്തതിനാൽ ആയത് 
സംഘത്തിന്റെ കണക്കിൽ നിന്നും കണ്ടുകെട്ടുന്നതിന് ലിക്വിഡേറ്റർ തീരുമാനമെടുക്കുകയും ആയതിന് മേൽ സൂചനകൾ പ്രകാരം 
രജിസ്ട്രാർ അനുമതി നൽകി ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. 

ലിക്വിഡേറ്ററുടെ 20 - 1 - 2010 - ലെ 4 -ാം നമ്പർ തീരുമാന പ്രകാരം കേരള സഹകരണ നിയമം ചട്ടം 69 ( 9 ) പ്രകാരമുളള 
സംഘത്തിന്റെ അന്തിമ പൊതുയോഗം കണ്ണൂർ സർക്കിൾ സഹകരണ യൂണിയൻ കോൺഫറൻസ് ഹാളിൽ വച്ച് 27 - 4 - 2010 - ന് 
വൈകുന്നേരം 4 മണിക്ക് ചേരാൻ തീരുമാനിക്കുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ അംഗങ്ങളാരും തന്നെ പങ്കെടുത്തില്ല . 
ആയതിനാൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും ലഭിച്ച 100 രൂപയിൽ നിന്ന് സഹകരണ സംഘം രജിസ്ട്രാറുടെ 
43 /03 സർക്കുലർ പ്രകാരമുള്ള ലിക്വിഡേഷൻ ചാർജ്ജ്, കോമൺ ലിക്വിഡേഷൻ ഫണ്ട്എന്നിവ അടച്ചതുകഴിച്ച് ബാക്കി തുക 
കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ ലിക്വിഡേറ്റർ തീരുമാനമെടുക്കുകയും ആയതിന് മേൽ സൂചന (3) പ്രകാരം 
ജോയിന്റ് രജിസ്ട്രാർ അനുമതി നൽകി ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. സമാപ്തീകരണ നടപടികളുടെ ഭാഗമായുള്ള സംഘത്തിന്റെ 
കണക്കുകൾ ആഡിറ്റ് ചെയ്യുന്നതിന് ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എ . ഇ . എൽ. ആഡിറ്റർക്ക് സമർപ്പിക്കുകയും 
വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 


വരവ് ചെലവ് കണക്ക് (24 - 5 - 2010 ) 


രൂപ് 


ജില്ലാ സഹകരണ ബാങ്ക് 


- 


100 


100 


ലിക്വിഡേഷൻ ചാർജ്ജ് 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


ആകെ 


100 


ആകെ 


100 


കടധനപട്ടിക 


ആസ്തികൾ ഇല്ല 

ബാദ്ധ്യതകൾ ഇല്ല 
മേൽ സാഹചര്യത്തിൽ താഴെ ചേർത്ത പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

ഉത്തരവ് 
ക്ലിപ്തം നമ്പർ സി 1136 വിളയാങ്കോട് കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായ എന്നിൽ അർപ്പിതമായ 
അധികാരം ഉപയോഗിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 73 (3) പ്രകാരം മേൽ സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന 
തിന് കേരള സഹകരണ നിയമം വകുപ്പ് (74) പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ 

മം വകുപ്പ്( 74) പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദു ചെയ്യുന്നതിന് കണ്ണൂർ ജില്ലാ സഹകരണ 
സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) നോട് ശുപാർശ ചെയ്യുന്നതിന് തീരുമാനിച്ചു . 


കാ 


| Uംവ 


സഹകരണ 


be 


10th AUG. 2010) 


CO -OPERATIVE DEPARTMENT 


199 


( 7 ) 


നമ്പർ 2005 / 2009 / എ . ഇ .എൽ. കെ . ഡിസ്. 


2010 ജൂൺ 9. 


സൂചന: - 1. ഈ ആഫീസിലെ 25 -3 - 2009- ലെ 2005/ 09/ എഇഎൽ നമ്പർ ഉത്തരവ്. 

2. സംഘം ലിക്വിഡേറ്ററുടെ 702/ 09/ പി . നമ്പരായുള്ള 25-5- 2010 - ലെ നടപടിക്രമം. 
- ക്ലിപ്തം നമ്പർ സി 1252 ആയി രജിസ്റ്റർ ചെയ്ത ചെറുതാഴം പഞ്ചായത്ത് കൺസ്യൂമർ ക്യാന്റീൻ സഹകരണസംഘം 
പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71 ( 1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി 
ഉത്തരവിടുകയും കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ പാപ്പിനിശ്ശേരി യൂണിററ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്റ 
റായി നിയ മി ക്കു കയും ചെയ്തി രു ന്നു . തുടർന്ന് ലിക്വി ഡേറ്റർ 26- 8 - 2009 - ന് ചാർജ്ജടു ക്കു കയും 
സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

മേൽ സൂചന ( 2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ഓഫീസിലെ എഇഎൽ ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് സി 1252 ആയി രജിസ്റർ ചെയ്ത് ചെറുതാഴം പഞ്ചായത്ത്കൺസ്യൂമർ ക്യാന്റീൻ സഹകരണ സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷക്കാലം 
സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി ആയവ നശിപ്പിക്കാവു 
ന്നതുമാണ്. 


ക്ലിപ്തം നമ്പർ സി 1252 ചെറുതാഴം പഞ്ചായത്ത്കൺസ്യൂമർ ക്യാന്റീൻ സഹകരണ സംഘം ലിക്വിഡേറ്ററുടെ 

നടപടികത്തിന്റെ പകർപ്പ് 
നമ്പർ 702/ 09/ പി . 

2010 മേയ് 25. 
സൂചന: - 1. ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 26- 3- 2009- ലെ 2005/09/ എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

2 . ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 2005 / 09/ എ . ഇ . എൽ. നമ്പർ ഉത്തരവ്. 
- 3. ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 2005/ 09 / എ . ഇ . എൽ. നമ്പർ ഉത്തരവ്. 

4. ലിക്വിഡേറ്ററുടെ 27 -4 -2010- ലെ 2 -ാം നമ്പർ തീരുമാനം. 
- ചെറുതാഴം പഞ്ചായത്ത്കൺസ്യൂമർ ക്യാന്റീൻ സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി പാപ്പിനിശ്ശേരി യൂണിറ്റ് 
ഇൻസ്പെക്ടറെ മേൽ സൂചന പ്രകാരം നിയമിച്ച് ഉത്തരവായിട്ടുണ്ട്. സംഘത്തിന്റെ റിക്കാർഡുകൾ ഒന്നുംതന്നെ ലഭ്യമല്ലാത്തതിനാൽ 
ലിക്വിഡേറ്റർ 26 - 8 - 2009 - ന് സ്വമേധയാ ചാർജ്ജടുക്കുകയു ണ്ടാ യി . സംഘത്തിന്റെ റിക്കാർഡുക ളോ ആസ്തിക ളോ 
ലഭ്യമല്ലാത്തതിനാൽ തന്നെ ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ആസ്തികളോ ബാധ്യതകളോ തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല . 
തുടർന്ന് സംഘത്തിനെതിരെയും അനുകൂലമായും ഉള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടുള്ള ക്ലെയിം 

നോട്ടീസ് പ്രസിദ്ധീകരിച്ചുവെങ്കിലും ആരിൽനിന്നും നാളിതുവരെയായി ക്ലെയിം ലഭിച്ചിട്ടില്ല . പിന്നീട് ലിക്വിഡേറ്ററുടെ അന്വേഷണത്തിൽ 
കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ 5,000 രൂപയുടെ ഓഹരി ഉള്ളതായി കണ്ടെത്തുകയും ആയത് പിൻവലിക്കുകയും ചെയ്തു . 
സംഘത്തിന്റെ റിക്കാർഡുകൾ കണ്ടെത്തുന്നതിനുള്ള ലിക്വിഡേറ്ററുടെ ശ്രമങ്ങളെല്ലാം വിഫലമായതിനെ തുടർന്ന് സംഘത്തിന്റെ 
ആസ്തികൾകണ്ടെത്താൻ ലിക്വിഡേറ്റർക്ക് സാധിച്ചിട്ടില്ല . സംഘം രജിസ്റ്റർ ചെയ്ത് പ്രഥമ പൊതുയോഗം ചേർന്നതല്ലാതെ വ്യാപാര 
പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും ആയതിനാൽ സംഘത്തിന്റെ ആഡിററ് നടന്നിട്ടില്ലെന്നുംകണ്ടെത്തിയിട്ടുണ്ട്. സംഘത്തിന് 
ആസ്തിയിനത്തിൽ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും 5,000 രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിലും 5,000 രൂപയുടെ ബാധ്യതകൾ ഏതൊക്കെ 
യാണെന്നതിന്റെ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ആയത് സംഘത്തിന്റെ കണക്കിൽ നിന്ന് കണ്ടുകെട്ടുന്നതിന് ലിക്വിഡേററർ 
തീരുമാനമെടുക്കുകയും ആയതിന് മേൽ സൂചന 2 പ്രകാരം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) അനുമതി നൽകി ഉത്തരവാകുകയും 
ചെയ്തിട്ടുണ്ട്. 

- ലിക്വിഡേറററുടെ 7- 4-2010 - ലെ 4 -ാം നമ്പർ തീരുമാന പ്രകാരം കേരള സഹകരണ നിയമം ചട്ടം 69 (9) പ്രകാരമുള്ള സംഘ 
ത്തിന്റെ അന്തിമ പൊതു യോഗം കണ്ണൂർ സർക്കിൾ സഹകരണ യൂണിയൻ കോൺഫറൻസ് ഹാളിൽവെച്ച് 27 - 4 - 2010 - ന് 
വൈകുന്നേരം 4 മണിക്ക് നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ അംഗങ്ങളാരും തന്നെ പങ്കെടുത്തിട്ടില്ല. 
ആയതിനാൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും ലഭിച്ച 5,000 രൂപയിൽ നിന്നും സഹകരണ സംഘം രജിസ്ട്രാറുടെ 
43 / 03 സർക്കുലർ പ്രകാരമുള്ള ലിക്വിഡേഷൻ ചാർജ്ജ് കോമൺ ലിക്വിഡേഷൻ ഫണ്ട്എന്നിവ അടച്ചത് കഴിച്ചു ബാക്കി തുക 
കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ ലിക്വിഡേറ്റർ തീരുമാനമെടുക്കുകയും ആയതിന് മേൽ സൂചന 3 പ്രകാരം 
ജോയിന്റ് രജിസ്ട്രാർ അനുമതി നൽകി ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. സമാപീകരണ നടപടികളുടെ ഭാഗമായുള്ള സംഘത്തിന്റെ 
കണക്കുകൾ ആഡിററ് ചെയ്യുന്നതിന് ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർക്ക് സമർപ്പിക്കുകയും 
വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 


10th AUG 2010 ] 


CO - OPERATIVE DEPARTMENT 


200 


വരവ് ചെലവ് കണക്ക് ( 24- 5 - 2010 ) 


രൂപ് 


രൂപ് 


- 100 


100 


എസ്.എൽ. ലിക്വിഡേറ്റർ 
ജില്ലാ സഹകരണ ബാങ്ക് 
എസ്. ബി . ലിക്വിഡേററർ 


5 ,000 


എസ്. ബി. ലിക്വിഡേറ്റർ 
എസ്. ബി. ലിക്വിഡേറ്റർ 
ലിക്വിഡേഷൻ ചാർജ്ജ് 


5 , 000 


1,200 


750 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


250 


100 


മററു ചെലവുകൾ 
എസ്. ബി. ലിക്വിഡേററർ 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


100 


എസ്. ബി . ലിക്വിഡേററർ 


3 ,900 


- 3 , 900 


ആ 


കെ 


10 , 200 


ആ 


കെ 


10 , 200 


കടധനപട്ടിക 
ആസ്തികൾ ഇല്ല. 

ബാദ്ധ്യതകൾ ഇല്ല. 
മേൽ സാഹചര്യത്തിൽ താഴെ ചേർത്ത പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ സി 1252 ചെറുതാഴം പഞ്ചായത്ത്കൺസ്യൂമർ ക്യാന്റീൻ സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായ എന്നിൽ 
അർപ്പിതമായ അധികാരമുപയോഗിച്ച് കേരള സഹകരണനിയമം വകുപ്പ് 73 (3) പ്രകാരം മേൽ സംഘത്തിന്റെ പ്രവർത്തനം അവസാ 
നി പ്പി ക്കു ന്ന തിനും കേരള സഹ ക ര ണ നിയമം വകുപ്പ് ( 74 ) പ്രകാരം സംഘ ത്തിന്റെ രാജി സ് ട്രേ ഷൻ 
റുചെയ്യുന്നതിനും കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) നോട് ശുപാർശ ചെയ്യുന്നതിന് 
തീരുമാനിച്ചു . 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
കണ്ണൂർ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


ലിക്വിഡേറ്ററുടെ 27 - 4 - 2010 - ലെ നടപടിക്രമം 


സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദു ചെയ്യുന്നത് സംബന്ധിച്ച് 


ക് ളിപ്തം നമ്പർ സി 1252 ചെറു താഴം പഞ്ചായത്ത് 
കൺ സ മർ ക്യാന്റീൻ സഹ ക ര ണ സംഘ ത്തിന്റെ 
ലിക്വി ഡേ ഷൻ നട പടികൾ പൂർത്തി ക രിച്ച തി നാൽ 
സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണ നിയമം 
73 ( 3 ) പ്രകാരം അവസാനിപ്പിക്കുന്നതിനും, സഹകരണ 
നിയമം വകുപ്പ് (74) പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദു ചെയ്യുന്നതിന് അസി. രജിസ്ട്രാർ ( ജനറൽ) മുഖേന 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) നോടു അപേക്ഷിക്കുവാൻ 
തീരുമാനിച്ചു . 


- ( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


കണ്ണൂർ. 


ന 


